Government ofKerala 
കേരള സർക്കാർ 

2007 


| Reg. No. രജി, നമ്പർ 
KLITV( N )/122006- 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

1st July 2008 
Thiruvananthapuram , Tuesday 

2008ജൂലൈ1 
തിരുവനന്തപുരം, ചൊവ്വ 

10th Ashadha 1930 
1930 ആഷാഢO 10 


Vol. LIII 
വാല്യം 53 


നമ്പർ 


1st July 2008) 

COMMISSIONERATE OF LAND REVENUE 
L . A . Notifications and 

Declarations 


ERNAKULAM DISTRICT 

-- വീജാപനം 
നമ്പർ സി-81/2008 . 

2008 രായ 16 
കേരള സർക്കാർ 25-5 -1985 -ാം തീയതിയി 
ജി , ഒ . ( എം , എസ്.) 31785 ആർ ഡി. വിജ്ഞാപന 
പ്രകാവു . എറണാകുളംജില്ലാ കളക Sറുടെ2 - 2-2008- ലെ 
സി - 479 208-ാം നമ്പർ നടപടികൾ പ്രകാരവും 
സ സ്പെഷ്യൽ തഹശീൽദാർ ( എൽ, എ .) കൊച്ചി നഗരസഭ, 

ററില - 1894- ലെ സ്ഥലത്തുപ്പ് ആക 
(194ലെ 3 -ാം കേന്ദ്ര ആകഴs") - ന് വിധേയമായി 
കളക്ടറുടെ ചുമതലകൾ നിർവ്വഹിക്കുവാൻ നിയമി 
ച്ചിരിക്കുന്നതിനാലും ; 
-- താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള സ്ഥലം കരു 

ാ ആവശ്യത്തിന് അതായത് മുളന്തുരുത്തി 
ബസ്സ് റാൻ നീ ർമ്മാണത്തിനുവേണ്ടി ആവശ്യമു 

ന്നം ആവശ്യമുണ്ടായേക്കാമെന്നാ കേരള സർക്കാരിന 
ബോദ്ധ്യമാകുന്നതിനാലും ഇപ്പോൾ തൻമൂലം 
അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും 
1894 - ലെ സ്ഥലമെടുപ്പ് ആക്ട് 4 -ാം വകുപ്പിൻറ 
(1 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി 
ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് ഇതിനാൽ നൽകുകയും 
ചെയ്യുന്നു . 

പട്ടിക 
ജില്ല. ഏറണാകുളം, 

താലൂക്ക - കണയന്നുർ, 
വില്ലേജ _ മുളന്തുരുത്തി, 

ബ്ലോക്ക് 23 
സർവ്വ നമ്പർ - 109[12 . 
വിവരം - പുരയിടം , 
ഏകദേശ വിസ്തീർണ്ണം - 0 . 244 ഹെക്ടർ. 

(ഒപ്പ് ) 
കൊച്ചി കോർപ്പറേഷൻ, സ്പെഷ്യൽ തഹശീൽദാർ 
കവറ് ല .. 

( എൽ എ . ). 


